O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 12 


Tuesday , 12th October 2021 


1197 കന്നി 26 


1943 ആശ്വിനം 20 


26th Kanni 1197 


20th Aswina 1943 


വാല്യം 10 


നമ്പർ 


40 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8162 


KERALA GAZETTE 


Part III 


Ernakulam District 


Paravur Taluk 


NOTICE 


: H3-7297 / 2021 


07-09-2021 


അനന്തരാവകാശ 


പറവൂർ താലൂക്കിൽ ഏഴിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഔസേഫ് മകൻ ജിബീഷ് ഏഴിക്കര കരയി 
ൽ പനക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ഏഴിക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ മരിയ ജോർജ് , കുന്നുകുഴി വീട് അശോകപുരം കര ചൂർണിക്കര 
വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ ഏഴിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
* നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മരിയ ജോർജ് 


ഭാര്യ 


23 


2 


അന്ന തരേസ 


മകൾ 


2 


2 


: 6713-6613 / 2021 


31-08-2021 


പറവൂർ താലൂക്കിൽ കൊടുങ്ങല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലകൃഷ്ണപിള്ള മകൻ ബി 
പരമേശ്വരൻ പിള്ള കിഴക്കേ കൊടുങ്ങലൂർ കരയിൽ അമ്പാടി വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടുങ്ങല്ലൂർ വില്ലേജിൽ പരേതൻറെ മകന 
f ശരത് കൃഷ്ണ പി , കിഴക്കേ കൊടുങ്ങലൂർ കരയിൽ അമ്പാടി വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ കൊടുങ്ങല്ലൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12 
05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുജാത 


ഭാര്യ 


50 


2 


മകൻ 


23 


ശരത്കൃഷ് പി 
ഗീതു കൃഷ്ണ പി 


3 


മകൾ 


25 


: 613-5278 / 2021 


31-08-2021 


പറവൂർ താലൂക്കിൽ കൊടുങ്ങല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീധരൻ നായർ മകൻ എം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8163 


Revenue Department 


12th October 2021 


എസ് വേലപ്പൻ മുപ്പത്തടം കരയിൽ കണ്ണിക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടുങ്ങല്ലൂർ വില്ലേജിൽ പരേതൻറെ മകൾ കീർത്തന 
കെ വി , മുപ്പത്തടം കരയിൽ കണ്ണിക്കൽ വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ കൊടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


52 


കെ എൻ സുധ 
കീർത്തന കെ വി 


2 


മകൾ 


23 


: ബി3-5279 / 2021 


31-08-2021 


> 


പറവൂർ താലൂക്കിൽ കൊടുങ്ങല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി കെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ മകൻ 

കിഴക്കെ കൊടുങ്ങല്ലൂർ കരയിൽ പുന്നെ ലിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടുങ്ങല്ലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ രഞ്ജിനി എൽ 
കിഴക്കെ കൊടുങ്ങല്ലൂർ കരയിൽ പുന്നെ ലിൽ വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ കൊടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രഞ്ജിനി എൽ 


ഭാര്യ 


39 


2 


ഗൗരി ശങ്കർ പി 


മകൻ 


11 


3 


ദേവശിഖ പി 


മകൾ 


8 


: 613-5277 / 2021 


31-08-2021 


പറവൂർ താലൂക്കിൽ കൊടുങ്ങല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുലൈമാൻ മകൻ ഷാനവാസ 
കെ എസ് മുപ്പത്തടം കരയിൽ കാട്ടിപ്പറമ്പിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടുങ്ങല്ലൂർ വില്ലേജിൽ 

കൊടുങ്ങല്ലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഫാത്തിമ ബീ 
വി കെ എം , മുപ്പത്തടം കരയിൽ കാട്ടിപ്പറമ്പിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കൊടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തി 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


രം 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8164 


KERALA GAZETTE 


Part III 


1 


ഫാത്തിമ ബീവി കെ എം 


ഭാര്യ 


36 


2 


മകൻ 


12 


3 


മകൾ 


9 


4 


അബ്ദുൾ മുഹ്സി കെ എസ് 
ആസിയ ബീവി കെ എസ് 

ആഫിയ ഫാത്തിമ 
സുലൈമാൻ കെ കെ 
ആമി എൻ എക്സ് 


മകൾ 


5 


5 


01 


അച്ഛൻ 


68 


6 


അമ്മ 


62 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8165 


Revenue Department 


12th October 2021 


Ernakulam District 


Paravur Taluk 


NOTICE 


: ബി3-7381 / 2021 


26-09-2021 


അ 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ വി വിശ്വംഭരൻ മകൻ കിഷോർകുമാർ 
കെ വി ചിറയ്ക്കകം കരയിൽ കൊട്ടാലയ്ക്കൽ വീട് എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ 

ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വരാപ്പുഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ ധന്യ കിഷോർ , 
ബോധിപ്പിച്ച അപേക്ഷ വരാപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ധന്യ കിഷോർ 


ഭാര്യ 


41 


2 


ആതിഷ് കിഷോർ 


മകൻ 


8 


3 


ശാന്ത കെ ആർ 


അമ്മ 


77 


: 613-6774 / 2021 


23-09-2021 


പറവൂർ താലൂക്കിൽ ഏലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കീറുമ്പിള്ളി മാധവൻ ഭാര്യ എൻ വി തങ്കമ്മ 
മഞ്ഞുമ്മൽ കരയിൽ പ്രശാന്തം വീട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏലൂർ വില്ലേജിൽ പരേതയുടെ മകൾ ഷീല കെ എം , , ബോധിപ്പിച്ച അപേക്ഷ 
ഏലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 06-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീല കെ എം 


മകൾ 


59 


2 


വിജയലക്ഷ്മി കെ എം 


മകൾ 


49 


: ബി3-6245 / 2021 


17-08-2021 


പറവൂർ താലൂക്കിൽ ചെണ്ടമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൃഷ്ണൻ ഭാര്യ രതി കെ തെക്കുംപുറം 
കരയിൽ ന്യൂ ആണത്ത് കക്കാട്ട് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8166 


KERALA GAZETTE 


Part III 


അപേക്ഷ 


അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെണ്ടമംഗലം വില്ലേജിൽ പരേതയുടെ മകൻ ഋഷികേശ് കൃഷ്ണൻ കെ , , ബോധിപ്പിച്ച 

ചെണ്ടമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-06-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


27 


2 


ഋഷികേശ് കൃഷ്ണൻ കെ 
ലക്ഷി കൃഷ്ണൻ കെ 
വൈശാഖ് കൃഷ്മൻ കെ 


മകൾ 


26 


| 


3 


മകൻ 


22 


: ബി3-67132021 


08-09-2021 


മ 


പറവൂർ താലൂക്കിൽ കടുങ്ങല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അച്ചുതൻപിള്ള പിള്ള മകൻ എ 
രാജശേഖരൻ കിഴക്കെ കടുങ്ങല്ലൂർ കരയിൽ രാജപ്രഭ വീട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടുങ്ങല്ലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ എം പി നിർമ്മല 

ബോധിപ്പിച്ച അപേക്ഷ കടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
രണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


എം പി നിർമ്മല 


ഭാര്യ 


74 


2 


രൂപേഷ് എ രാജ് 


മകൻ 


51 


3 


ഗിരീഷ് എ രാജ് 


മകൻ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8167 


Revenue Department 


12th October 2021 


ERNAKULAM DISTRICT 


Paravoor Taluk 


തിരുത്തൽ പരസ്യം 


നമ്പർ ബി3-8019 2020 . 


2021 സെപ്റ്റംബർ 8 . 


9-3-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 10 ( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 1833 - ൽ ക്രമനമ്പർ 10 -ാമതായി പ്രസിദ്ധീകരിച്ച് പരസ്യത്തിൽ അവകാശികളുടെ 
ലിസ്റ്റിൽ കമനമ്പർ 3 -ാമതായി “ അനിൽകുമാർ മകൾ 54 വയസ് ” എന്നുള്ളത് “ അനിൽകുമാർ മകൻ 54 
വയസ് ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
പറവൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.10.12 ( 4 : 1 3-44 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


